GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഒക്ടോബർ 20 
20th October 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 4 
4th Thulam 1196 


41 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 28 
28th Aswina 1942 


PART III 


Police 


Department 


ലേല പരസ്യം 


നമ്പർ SK - 25891 / 2018 /M . 

2020 സെപ്റ്റംബർ 9 . 
മലപ്പുറം ജില്ലയിലെ മലബാർ സ്പെഷ്യൽ പോലീസ് 
കമാണ്ടന്റിന്റെ അധീനതയിലുള്ളതും മലപ്പുറം മലബാർ 
്പെഷ്യൽ പോലീസ് ബറ്റാലിയനിൽ ട്രാൻസ്പോർട്ട് 
വിങ്ങിൽ സൂക്ഷിച്ചിട്ടുള്ള പോലീസ് വകുപ്പിന് ഉപയോഗ 
യോഗ്യമല്ലാത്തതായി പ്രഖ്യാപിച്ച് താഴെ പറയുന്ന രണ്ടു 
വാഹനങ്ങൾ 7-12 -2020 - ന് രാവിലെ 11 മണിക്ക് മലപ്പുറം 
മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ ആസ്ഥാനത്ത് 
വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 


ലല 


നടത്തുന്ന ഉദ്യോഗസ്ഥനെ കാണിച്ചു ബോധ്യപ്പെടുത്തേണ്ടതും 
കൃത്യസമയത്ത് ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും, 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേൽ പറഞ്ഞ 
നിരക്കിലുള്ള നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് രസീത് 
വാങ്ങിച്ചിരിക്കേണ്ടതും, ലേലം അവസാനിച്ചാൽ ഉടൻ ലേലത്തിൽ 
പങ്കെടുക്കാൻ എത്തിയവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് 
തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ 
ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് യുക്തമെന്ന് തോന്നുന്നപക്ഷം 
ബന്ധ പ്പെട്ട 

വ്യക്തിക്ക് താൽക്കാ ലി ക മാ യി 
സ്ഥിരപ്പെടുത്തുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ 
വിൽപ്പന നികുതി അ ട ക്ക മുള്ള ലേല തുക മുഴു വനും 
( നി ര ത ദ വ്യം കഴിച്ച് ) ലേ 

സ്ഥലത്ത് വെച്ചു 

തന്ന 
അടയ്ക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
7 ദിവ സ ത്തി നകം ലേല വസ്തുക്കൾ സ്വന്തം ചെല വിൽ 
കൊണ്ട് പോകേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞ് 
ലേല വസ്തു ക്കൾക്ക് ഉണ്ടാ കുന്ന 

നാ ശ ന ഷ് 5 ങ്ങ ൾ ക്ക് 
ഡിപ്പാർട്ട് മെ ന്റിന് യാതൊരു വിധ 

വിധ ഉത്ത ര വാ ദി ത്വവും 
ഉണ്ടാ യി രിക്കു ന്ന ത ല്ല . ലേലം 

കൊണ്ടയാൾ മേൽ പറഞ്ഞ 
നിബ ന്ധ ന കൾ ലംഘിച്ചാ ൽ ടിയാന്റെ 

ടിയാന്റെ നിര ത ദ വ്യം 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും, ടി വസ്തുക്കൾ പുനർ 
ലേലം ചെയ്യുന്നതുമാണ്. എന്നാൽ ലേലത്തിൽ സർക്കാരിന് 


പട്ടിക 


കമ് 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


നിരതദ്രവ്യം 
മോഡൽ 

₹ 


ഇനം 


1 


KL 01 AG 5502 


TATA SUMO 


2005 


4,500 


2 


KL 01 X 9924 


2002 


7,500 


TATA 407 
Ambulance 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലം തുടങ്ങുന്നതിനു മുൻപ് അവരുടെ തിരിച്ചറിയൽ 
രേഖകളും, മേൽവിലാസം തെളിയിക്കുന്ന രേഖകളും ലേലം 


Gaz . No. 41 /2020 /DTP ( Police) . 


379 


20th OCT. 2020 ] 


POLICE DEPARTMENT 


138 


ക്രമ വാഹനത്തെ സംബന്ധിച്ചുള്ള 
നമ്പർ 

വിവരം 


നിരതദ്രവ്യം 
മോഡൽ 

₹ 


( 2 ) 


(3) 


എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആയതിന് ആദ്യം ലേലം 
കൊണ്ട് യാൾ ഉത്ത ര വാദി ആകുന്നതും നഷ്ടപ്പെട്ട തുക 
ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. എന്നാൽ പുനർ 
ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ 
കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹതയില്ലാത്തതുമാണ്. 
ലേലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ലേലത്തിൽ പങ്കെടുത്തവരുടെ 
നിര ത ദ്രവ്യം ലേലം കൊണ്ട് യാ ളു ടെ തൊഴികെ തിരിച്ചു 
നല്കുന്നതാണ്. 


1 


KL 01 AQ 4358 Chevrolet Tavera 


2007 


4,000 


2 


KL 01 AS 7472 Mahindra Invader 


2008 


3,000 


3 


KL 01 AS 6104 Mahindra Invader 


2008 


3,800 


4 


KL 01 AD 4781 Jeep 


2004 


9,000 


5 


KL 01 AD 5031 Jeep 


2004 


9,000 


6 


KL 01 AQ 7163 Mahindra Invader 


2007 


3,500 


7 


KL 01 AQ 7158 Mahindra Invader 


2007 


3,500 


8 


KL 01 AQ 7160 Mahindra Invader 


2007 


3,500 


9 


KL 01 S 849 Mahindra Jeep 


2000 


7,000 


മേൽപ്പറഞ്ഞ ലേല ത്തിന് മുദ്രവച്ച് ദർഘാ സു കളും 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 
മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് കമാ ണ്ടന്റിന്റെ 
കാര്യാലയത്തിൽ 7-12-2020 -ാം തീയതി രാവിലെ 10 മണിക്ക് 
മുൻപായി ലഭിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ഏതെങ്കിലും 
ദേശ സാൽകൃത ബാങ്കിൽ നിന്നും മല പ്പുറം മല ബാർ 
സ്പെഷ്യൽ പോലീസ് 

കമാണ്ടന്റിന്റെ പേരിൽ എടുത്ത 
ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീതി 
അടക്കം ചെയ്ത കവറിനു മുകളിൽ വാഹന ലേലത്തിനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. കൂടാതെ 
വകുപ്പ് വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പരുകളും ഇതോടൊപ്പം 
വ്യക്തമാക്കേണ്ടതാണ്. 


10 


KL 01 X 9725 Hero Honda CD 
100 M/ C 


2002 


200 


11 


KL 01 X 9853 Hero Honda CD 
100 M /C 


2002 


200 


12 


KL 01 AS 6144 Mahindra Invader 


2008 


3,500 


13 


KL 01 AQ 7159 Mahindra Invader 


2007 


3,800 


14 


KL 01 AU 1566 Mahindra Invader 


2008 


3,800 


15 


KL 01 AU 9851 Mahindra Invader 


2009 


1,800 


16 


KL 01 AV 352 Mahindra Invader 


2009 


3,800 


മേൽ പറഞ്ഞ ലേല വസ്തുക്കൾ ലേലത്തിനു മുൻപുള്ള 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 4 മണി വരെ മലപ്പുറം മലബാർ സ്പെഷ്യൽ 
പോലീസ് ബറ്റാ ലി യ ൻ ആസ്ഥാ നത്ത 

ബറ്റാ ലി യ ൻ 
ട്രാൻസ്പോർട്ട് ഓഫീസറുടെ അനുമതിയോടു കൂടി നിയമാനു 
സ ത മായ കൊവിഡ് 19 പാട്ടോക്കോൾ കർശനമായി 
പാലിച്ചുകൊണ്ട് പരിശോധിക്കാവുന്നതാണ്. 


17 


KL 01 AU 9989 Mahindra Invader 


2009 


3,800 


18 


KL 01 AU 9971 Mahindra Invader 


2009 


3,800 


19 


KL 01 AU 9929 Mahindra Invader 


2009 


3,800 


20 


KL 01 AU 5406 Mahindra Invader 


2008 


3,800 


21 


KL 01 AU 5367 Mahindra Invader 


2008 


3,800 


യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു കാരണവും 
കാണിക്കാതെ ലേലം മാറ്റി വെക്കുന്നതിനും അസ്ഥിരപ്പെടുത്തു 
ന്നതിനു മുള്ള അധികാരം മലപ്പുറം മലബാർ സ്പെഷ്യൽ 
പോലീസ് കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


22 


KL 01 AU 5315 Mahindra Invader 


2008 


3,500 


23 


KL 01 AU 5293 Mahindra Invader 


2008 


3,800 


24 


KL 01 AU 7473 Mahindra Invader 


2008 


3,800 


മലബാർ സ്പെഷ്യൽ 
പോലീസ് ഓഫീസ്, അബ്ദുൾ കരീം, യു ., ഐ പി എസ് 
മലപ്പുറം. 

കമാണ്ടന്റ് (i / c ). 


25 


KL 01 AK 5761 Bullet Motor Cycle 


2005 


5,000 


26 


KL 01 AK 5773 Bullet Motor Cycle 


2005 


5,000 


27 


KL 01 AK 5783 Bullet Motor Cycle 


2005 


5,000 


28 


KL 01 AK 5760 Bullet Motor Cycle 


2005 


5,000 


ലേല പരസ്യം 


29 


KL 01 AG 8349 Bullet Motor Cycle 


2005 


5,000 


നമ്പർ E2-16209 2020 DR. 


2020 സെപ്റ്റംബർ 24 , 


30 


KL 01 AG 8348 Bullet Motor Cycle 


2005 


5,000 


31 


KL 01 AH 5348 Bajaj CT -100 
Motor Cycle 


2005 


200 


32 


കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 
കീഴിലുള്ള കീഴരിയൂർ സായുധ സേന വിഭാഗം അസിസ്റ്റന്റ് 
കമാണ്ടന്റിന്റെ കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ 
പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 23-10-2020 -ാം തീയതി 
പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി 
ലേലം / ടെൻഡർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


KL 01 AH 2611 Bajaj CT - 100 
Motor Cycle 


2005 


200 


33 


KL 01 AH 5349 Bajaj CT- 100 
Motor Cycle 


2005 


200 


380 


20th OCT. 2020 ] 


POLICE DEPARTMENT 


139 


( 1 ) 


( 2) 


( 3 ) 


(4) 


34 


KL 01 AH 5364 Bajaj CT- 100 
Motor Cycle 


2005 


200 


35 


KL 01 AM 7855 Ambassador Car 


2006 


2,000 


മേൽ പറഞ്ഞ ലേലത്തിന് മുദ്രവച്ച ദർഘാ സു കളും 
സ്വീകരിക്കുന്നതാണ്. ലേല ദിവസത്തിന് 5 ദിവസം മുൻപായി 
കിട്ടത്തക്കവിധം സീൽ ചെയ്ത കവറിൽ ദർഘാസ് നേരിട്ടോ 
തപാൽ മാർഗ്ഗമോ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കീഴരിയൂരുള്ള 
കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതും കവറിനു മുകളിൽ 
മോട്ടോർ 

ലേല ത്തി നുള്ള ദർഘാസ് എന്ന് 
രേഖ പ്പെ ടുത്തി നിര ത ദ വ്യം അടച്ച രസീതി 
ചെയ്യേണ്ടതാണ്. 


36 


KL 01 Y 9134 Tata 709 Bus 


2002 


8,000 


വാഹന 


അടക്ക 


37 


KL 01 AM 2638 Bajaj Boxer CT - 100 
Motor Cycle 


2005 


150 


38 


KL 01 AH 5344 Bajaj CT -100 
Motor Cycle 


2005 


150 


39 


KL 01 AM 5361 Bajaj CT- 100 
Motor Cycle 


2005 


150 


പരസ്യ ലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുകയുള്ളത് 
ആയതിനു ലേലം താൽക്കാലികമായി ഉറപ്പിക്കാവുന്നതാണ്. 
ലേലം കഴിഞ്ഞാൽ ഉടൻ ലേലം ടെണ്ടർ സംഖ്യ മുഴുവൻ 
നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്ത് തന്നെ അടച്ച് രസീതി 
വാങ്ങേ ണ്ടതും ലേലം/ ടെണ്ടർ സ്ഥിര പ്പെടുത്തി ഉത്തരവ് 
കിട്ടി 10 ദിവസത്തിനകം നിയ മാ നു സ ത മായ വിൽപ്പന 
നികുതി അടച്ച് സ്വന്തം ചെല വിൽ ലേ വസ്തു ക്കൾ 
കൊണ്ടുപോകേണ്ടതാണ്. 


40 


KL 01 AG 8351 Bullet Motor Cycle 


2005 


5,000 


41 


KL 01 AK 5782 Bullet Motor Cycle 


2005 


4,600 


42 


KL 01 AS 3587 Kinetic Honda Scooter 2008 


120 


43 


KL 01 AS 3597 Kinetic Honda Scooter 2008 


120 


44 KL 01 AS 3550 Kinetic Honda Scooter 2007 


120 


45 


KL 01 AQ 7161 Mahindra Invader 


2007 


5,000 


46 KL 01 AU 5290 Mahindra Invader 


2008 


5,000 


47 


KL 01 X 9235 Maruthi Omni Van 


2002 


2,500 


ഏതെങ്കിലും കാരണവശാൽ ലേലം ടെണ്ടർ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ബന്ധപ്പെട്ട ആളുടെ നിരതദവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും, വാഹനങ്ങൾ പുനർ ലേലം ചെയ്യുന്നതുമാണ്. 
പുനർ ലേല ത്തിൽ സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ട 
സംഭ വിച്ചാൽ ആയ തിനു ആദ്യം ലൈം കാണ്ടയാൾ 
ഉത്തരവാദി ആയിരിക്കും. നഷ്ടപ്പെട്ട തുക ടിയാനിൽ നിന്നും 
ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നതുമായിരിക്കും. പുനർ 
ലേല ത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ അതിനു 
അവകാശി ആയിരിക്കുന്നതുമല്ല . 


48 


KL 01 AM 460 Mahindra Jeep 2006 


2006 


12,500 


49 KL 01 AD 4956 Mahindra Jeep 


2004 


9,000 


50 KL 01 AM 534 Mahindra Jeep 


2006 


9,900 


51 


KL 01 AG 9561 Mahindra Jeep 


2005 


9,500 


52 


KL 01 AG 9562 Mahindra Jeep 


2005 


9,500 


53 


KL 01 X 9911 Tata 407 Ambulance 


2002 


6000 


5 


വര 


54 


KL 01 X 9355 Tata 709 Open Lorry 


2002 


8,000 


മേൽ പറഞ്ഞ വാഹനങ്ങൾ ലേല തീയതിയുടെ തൊട്ട് 
മുൻപുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വകു ന്ന രം മ ണി 

അസിസ്റ്റന്റ് 
കമാണ്ടന്റിന്റെ അനുമതിയോട് കൂടി പരിശോധിക്കാവുന്നതാണ്. 
യാതൊരു മുന്നറിയിപ്പോ കാര ണമോ കൂടാതെ 
മാറ്റി വെക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് അധികാര 
മുണ്ടായിരിക്കുന്നതും ലേലം സംബന്ധിച്ച് ജില്ലാ പോലീസ് 
മേധാവിയുടെ തീരുമാനം അന്തിമവും ആയിരിക്കും. 


ലേ ത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ മേൽ 
പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേലം ആരംഭിക്കുന്നതിന് 
മുൻപായി അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ചു 
രസീതി വാങ്ങിക്കേണ്ടതും കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് 
ഹാജ രാ കേ ണ്ട തു മാ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ 
ലേലം തുടങ്ങുന്ന തിന് മുൻപ് അവരുടെ തിരിച്ചറിയൽ 
രേഖകളും മേൽവിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 
നട ത്തു ന്ന 

ഉദ്യോ ഗ സ്ഥനെ കാണിച്ച് 
ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. 


ലേലം 


ല ല 


ജില്ലാ പോലീസ് ഓഫീസ്, ശ്രീനിവാസ്, എ . , ഐ പി എസ് , 
കോഴിക്കോട് റൂറൽ. 

ജില്ലാ പോലീസ് മേധാവി. 


381 


